ഒരു വടിയും കുറെ വെടിയും 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 


സമാനതകളില്ലാത്ത ഒരു ജീവിതമായിരുന്നു പ. പരുമല തിരുമേനിയുടേത്‌. 
പരിശുദ്ധന്്‌ എന്ന നിലയില്‍ മാതമല്ല, പരിപാകതയുള്ള കാര്യവിചാരകനും 
ഉത്തമ ഇടയനും എന്ന നിലയിലും അദ്ദേഹം പ്രശോഭിച്ചു. ഈ കഴിവുകളാണ്‌ 
നിരണം ഭദ്രാസനത്തിന്റെ മ്രെതാപ്പോലീത്താ ആയിരുന്ന അദ്ദേഹത്തെ കൊല്ലം, 
തുമ്പമണ്‍ ഭ്രദാസനങ്ങള്‍ കൂടി സഭ ഏല്‍പിക്കാന്‍ ഇടവന്നത്‌. ഒരു പടി കൂടെ 
കടന്ന്‌ അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി അദ്ദേഹത്തെ അസിസ്റ്റന്റ്‌ മലങ്കര 
മ്രെതാപ്പോലീത്താ ആയും നിയമിച്ചു. കാലംചെയ്ത്‌ ഒരു നൂറ്റാണ്ടു പിന്നിടു 
മ്പോഴും പരിശുദ്ധന്‍ എന്നതിലുപരിയായുള്ള അദ്ദേഹത്തിന്റെ പ്രവര്‍ത്തനമേഖല 
കള്‍ പൂര്‍ണ്ണമായും പഠനവിധേയമാക്കിയിട്ടില്ല. 


തെ ' 


ഇത്തരം വിഷയങ്ങളൊന്നുമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്‌. പ. പരുമല തിരുമേ 
നിയുടെ അംശവടിയാണ്‌ ഇവിടെ ചര്‍ച്ചാ വിഷയം. കുറച്ചുകാലമായി അതിവെപ്പറ്റി 
കുറെ വ്യാജ്രപചരണങ്ങള്‍ നടക്കുന്നുണ്ട്‌. അവയെ താഴെ പറയുംവിധം സംഗ്ര 
ഹിക്കാം. 


4 
ല്‍ 


1. പ. പരുമല തിരുമേനിയുടെ അംശവടി പ. പത്രോസ്‌ തൃതീയന്‍ പാ്രതിയര്‍ 
ക്കീസ്‌ നല്‍കിയതാണ്‌. 


2. മലങ്കരയിലെ മ്മെതാന്മാര്‍ കാലംചെയ്യുമ്പോള്‍ അവരുടെ വടി, സ്ലീബാ, കുരി 
ശുമാല മുതലായ ജംഗമങ്ങള്‍ അന്ത്യോഖ്യാ പാര്രതിയര്‍ക്കീസിനു എത്തിച്ചു 
കൊടുക്കുക എന്ന കീഴ്വഴക്കം ഉണ്ട്‌. 


പടപടാ 


3. അപ്രകാരം പ. പരുമല തിരുമേനിയുടെ അംശവടിയും അന്ത്യോഖ്യാ പാത്രി 
യര്‍ക്കീസിനു എത്തിച്ചുകൊടുത്തു. 


4. പ്രഥമ ക്നാനായ മ്രെതാപ്പോലീത്താ ആയിരുന്ന ഇടവഴിക്കല്‍ ഗീവര്‍ഗീസ്‌ മാര്‍ സേവേറിയോസിനു സ്ഥാനാരോഹണ 
വേളയില്‍ അബ്ദുള്ളാ പാ്തിയര്‍ക്കീസ്‌ ഈ അംശവടി സമ്മാനിച്ചു. 


5. ക്നാനായ മ്മരെതാപ്പോലീത്താ ഏബ്രഹാം മാര്‍ ക്ലിമ്മീസിന്റെ സ്ഥാനാരോഹണവേളയില്‍ പാത്രിയര്‍ക്കീസ്‌ ഈ അംശവടി 
അദ്ദേഹത്തിനു സമ്മാനിച്ചു. ഈ വടി ഇപ്പോള്‍ ചിങ്ങവനത്ത്‌ ക്നാനായ സമുദായ ആസ്ഥാനത്ത്‌ സൂക്ഷിച്ചിരിക്കുന്നു. 


6. ഏബ്രഹാം മാര്‍ ക്ലിമ്മീസ്‌, 1979-ല്‍ ഈ അംശവടി തോമസ്‌ മാര്‍ തെയോഫിലോസ്‌ മൂത്തേടം മ്രെതാപ്പോലീത്തായ്ക്ക്‌ 
കൈമാറി. അദ്ദേഹം അത്‌ ഡല്‍ഹിയില്‍ എത്തിച്ചു. 


ഇതില്‍ രണ്ടാമത്തെ പ്രചരണത്തെപ്പറ്റി ആദ്യം പറയാം. അത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണം കോട്ടയം, 
അങ്കമാലി ഇടവകകളുടെ കടവില്‍ പൌലൂസ്‌ മാര്‍ അത്താനാസ്യോസ്‌ ആണ്‌. കൊല്ലവര്‍ഷം 1078 വൃശ്ചികം 7-നു പറവൂര്‍ 
സബ്‌ രജിസ്ര്രാര്‍ ഓഫീസില്‍ രജിസ്റ്റര്‍ ചെയ്ത അദ്ദേഹത്തിന്റെ വില്‍പ്രതത്തിലെ നാലാം ക്ലോസില്‍ ... ബി. പട്ടികയില്‍ 
ഒന്മു മുതതി മുന്തമുവരെ നന്വറുകളായ? ചേരീത്തിട്ടുള്ളതും നമ്മുടെ കാലശേഷം അന്ത്യോഖ്യാ സിംഹാസനത്തിങകകലേയ്ക്ക്‌ 
അയച്ചുകൊകടുപ്ഛാനീ നമ്മുടെ ചിനീഗാമിയെ ഏതിച്ഛിച്ചിക്കാരി ഇതിരി പറയുന അഗഥികാരികളോട്‌ തജ്ഞാചപിച്ചിട്ടുള്ളതുമായ 
വകകശി... എന്നൊരു പരാമര്‍ശനം ഉണ്ട്‌. 1907-ല്‍ മാര്‍ അത്താനാസ്യോസ്‌ കാലം ചെയ്തതിനെ തുടര്‍ന്ന്‌ വില്‍പ്രതപ്രകാരം 
പാര്രിയര്‍ക്കീസിനു എത്തിച്ചുകൊടുക്കുവാന്‍ പട്ടിക വസ്തുക്കളായ വടി, സ്സീബാ, കുരിശുമാല ഇവ തൃക്കുന്നത്തു സെമി 
നാരിയുടെ ട്രസ്റ്റി എന്ന നിലയില്‍ അവയുടെ കൈവശക്കാരനായിരുന്ന വാകത്താനം കാരുചിറ ഗീവര്‍ഗീസ്‌ റമ്പാന്‍ (പിന്നീട്‌ 
പ. ബസേലിയോസ്‌ ഗീവര്‍ഗീസ്‌ പ്രഥമന്‍) ആ വര്‍ഷം ധനു 3-ന്‌ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ 
മലങ്കര മ്രെതാപ്പോലീത്തായ്ക്ക്‌ കൈമാറി. ഈ വിവരം അദ്ദേഹത്തിന്റെ സഭാജിവിത നാശ്വഴിയില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 
പിറ്റേവര്‍ഷം മേല്പട്ടസ്ഥാനമേല്‍ക്കുവാന്‍ യെറുശലേമിലെത്തിയ പ. വട്ടശ്ശേരില്‍ ഗീവര്‍ഗീസ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ ആറാമന്‍ 
ഇവ പാ്രതിയര്‍ക്കീസിനു എത്തിച്ചുകൊടുത്തു. ഇതില്‍പ്പെട്ട കുരിശ്‌ പില്‍ക്കാലത്ത്‌ ഒരു അന്ത്യോഖ്യന്‍ മ്രെതാന്‍ ധരിച്ചിരിക്കുന്നത്‌ 
സിറിയയില്‍ വെച്ചു കണ്ടതായി കടവില്‍ പോള്‍ റമ്പാന്‍ തന്റെ ശ്മയഠൃതയില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 


കടവില്‍ മാര്‍ അത്താനാസ്യോസ്‌ ഇഷ്ടദാനം നടത്തിയ ഈയൊരൊറ്റ നടപടിയാണ്‌ മലങ്കരയ?മെ ക?ഴ്വഴക്കം എന്നു 
തട്ടിമൂളിക്കുന്നത്‌. 1876-നു മുമ്പ്‌ മലങ്കരയില്‍ ഒരു മ്മരെതാന്‍ മാര്രമാണ്‌ ഉണ്ടായിരുന്നത്‌. അവരുടെ സ്ഥാനചിഹ്നങ്ങള്‍ പിന്‍ഗാ 
മികള്‍ക്കു ലഭിക്കുകയായിരുന്നു പാരമ്പര്യം. അപ്രകാരം ചേപ്പാട്ട്‌ പീലിപ്പോസ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ നാലാമന്‍ വരെയുള്ളവരുടെ 
സ്ഥാനചിഹ്നങ്ങള്‍ പാലക്കുന്നത്തു മാര്‍ മാത്യൂസ്‌ അത്താനാസ്യയോസിനു ലഭിച്ചു. അദ്ദേഹത്തില്‍ നിന്നും പാലക്കുന്നത്തു 
തോമസ്‌ മാര്‍ അത്താനാസ്്യോസിന്റെ കൈകളിലെത്തിയ സ്ഥാനചിഹ്നങ്ങളും ചെപ്പേടുകളും നിയമാനുസൃത മലങ്കര മ്മെതാ 
പ്പോലീത്താ ആയ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ കോടതിവഴി നടത്തിയെടുക്കുക ആയിരുന്നു. 
അവയെല്ലാം അദ്ദേഹം പിന്‍ഗാമി പ. വട്ടശ്ശേരില്‍ ഗീവര്‍ഗീസ്‌ മാര്‍ ദീവന്നാസ്യോസ്‌ ആറാമനു കൈമാറി. പ. പത്രോസ്‌ 
പാഠരതിയര്‍ക്കീസ്‌ വാഴിച്ച ആറു മ്മരെതാന്മാരില്‍ അമ്പാട്ട്‌ മാര്‍ കൂറിലോസിന്റെ അംശവടി ആലുവാ തൃക്കുന്നത്തു സെമിനാരിയിലും 
മുറിമറ്റത്തില്‍ മാര്‍ ഈവാനിയോസിന്റെ (പിന്നീട്‌ പ. ബസേലിയോസ്‌ പൌലൂസ്‌ പ്രഥമന്‍) അംശവടി കോട്ടയം കാതോലിക്കേറ്റ്‌ 
അരമനയിലും ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ആ ആറുപേരില്‍പ്പെട്ട പ. പരുമല തിരുമേനിയുടെ അംശവടിയുടെ ഗതി 
വിഗതികളാണ്‌ ഈ ലേഖനത്തിലെ ചര്‍ച്ചാവിഷയം. 


1876 ഡിസംബര്‍ 10-നാണ്‌ വടക്കന്‍പറവൂര്‍ പള്ളിയില്‍ വെച്ച്‌ പ. പരുമല തിരുമേനിക്കും അങ്കമാലി ഇടവകയുടെ അമ്പാട്ട്‌ 
മാര്‍ കൂറിലോസിനും പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ മേല്പട്ട സ്ഥാനം നല്‍കിയത്‌. അവര്‍ക്കോ, അദ്ദേഹം മേല്പട്ടസ്ഥാനം 
നല്‍കിയ മറ്റാര്‍ക്കെങ്കിലുമോ അംശവടിയോ വിലപിടിച്ച എന്തെങ്കിലും വസ്തുക്കളോ പാര്രതിയര്‍ക്കീസ്‌ സമ്മാനമായി നല്‍കി 
യതായി രേഖയൊന്നുമില്ല. കൈമുത്തായി ലഭിച്ചതിനുപരി, പുതുപ്പള്ളി പൊന്‍കുരിശടക്കം മലങ്കരസഭയുടെ വിലപിടിച്ച ജംഗമ 
വസ്തുക്കള്‍ വിദേശത്തേയ്ക്കു കടത്തുവാന്‍ ശ്രമിച്ച പര്രോസ്‌ പാത്രിയര്‍ക്കീസില്‍ നിന്നും അത്തരമൊരു സമ്മാനം പ്രതീ 
ക്ഷിക്കുകയും വേണ്ട. എന്നു മാത്രമല്ല, പ. പരുമല തിരുമേനിയില്‍ നിന്നടക്കം സമ്മാനങ്ങള്‍ ചോദിച്ചുവാങ്ങിക്കുകയും 
ചെയ്തിട്ടുണ്ട്‌. 


പ. പരുമല തിരുമേനി സ്വഭവനമായ ചാത്തുരുത്തിലേയ്ക്കയച്ച ഏതാനും കത്തുകളില്‍ ഇതിനെക്കുറിച്ചു വ്യക്തമായ 
സൂചനകളുണ്ട്‌. 


1. ... വിശുദഥ പിതാവ്‌ ഇവിടെനിന്നും രങ്ടുമുന്തു ദിവസ്സത്ത?നകം അങ്കമാലിക്കു എഴുന്നള്ളുനാതും അതിനിടയിതി മുടി 
വേഗത്തിരി തിരിപ്ഛാനി കല്പിച്ചിരിക്കുത്നതും ആകകൊണ്ടു എസ്രയുംവേഗത്തിതി ആയതു നടത്തുവാന്‍ വിചാരിക്കണം... 
(1876 ധനു 16-നു കൊച്ചിക്കോട്ടയില്‍ നിന്നും) 


2. ... ചിതാവിനുള്ള കാച്ഛ/ വേഗത്തിതി ഏനല്ലെടുത്തി കൊണ്ടുവരുന്നതിനു ഉത്സാഹിക്കാണം (1877 മെയ്‌ 1, കൊച്ചിയില്‍ 
നിന്നും). 


3, ... വിശുദ്ധ ചിതാവ്‌ അകച്ഛറന്ഥിതി നിന്നും ഇവിടെയെത്തി. ഉടനെ ശാമയ്ക്കു എഴുന്നള്ളണമെന്നുള്ള വിചാരത്തിന്വേരിത്ി 
മുളന്മുരുത്ത7യില്‍ അവര്‌ വഷ്്തും പണിയിച്ചു ത?ര്ത്തിടടുണ്ടെകി!ത്‌ ആയതുകൊണ്ടു ചാഥലിയും - പാലക്കാട്ടു കത്തനാരും - 
നിമ്റെ ജേഷ്ടനും മറ്റും വേഗത്തിതീ വരുന്നത?7നായി എഴുതി അയയ്ക്കണമെന്നു കല്ചിക്കകൊണ്ടു ഇതെഴുതുന്നതാകുന്നു... 
(877 മേടം 4-നു കൊച്ചിക്കോട്ടയില്‍ നിന്നും). 


സ്വമേധാദാനം സ്വീകരിക്കുന്നതു കൂടാതെ പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്തിരുന്നു എന്നാണ്‌ 
ഇവയില്‍ നിന്നും വ്യക്തമാകുന്നത്‌. അത്തരമൊരു വ്യക്തി പ. പരുമല തിരുമേനിക്ക്‌ വെള്ളി അംശവടി സമ്മാനിച്ചു എന്നത്‌ 
അചിന്ത്യമാണ്‌. എന്നു മാ്രതമല്ല, അംശവടി അടക്കം തന്റെ പൌരോഹിത്യ സ്ഥാനത്തിന്‌ ആവശ്യമായ പൊന്‍-വെള്ളി ജംഗമങ്ങള്‍ 
സ്വയം പണിയിക്കുക ആയിരുന്നുവെന്ന്‌ അദ്ദേഹം അയച്ച മറ്റുചില സ്വകാര്യ കത്തുകളില്‍ നിന്നും വ്യക്തമാകുന്നുണ്ട്‌. തനിക്കു 
ലഭിച്ച അല്പ സമ്മാനങ്ങളൊഴികെ അതിനുള്ള പണം അദ്ദേഹം ആവശ്യപ്പെടുന്നത്‌ സ്വഭവനത്തില്‍ നിന്നും! 


1. ... മാര്‌ കുറിലോസ്ധു മ്മെതാച്ച'നു ഇനി വടി വകക്കും കുതിശിനും കുടി കൊടുത്തതു നാക്കി] ചത്തത്‌ കുറയാതെ തുചാ 
കൊടുക്കണം... (1877 കന്നി 3, വെട്ടിക്കല്‍). 


2. ... ഇന്നലെ ഇവിടെ വന്നപ്ചോശീ വടിയുടെ കാര്യം പറഞ്ഞതില്‍ തലയുടെ ഭാഫ/ ഉണ്ടാക്കിത്തന്നാല്‍്‌ അവിടെത്തന്നെ 
ഉണ്ടാക്കാം എന്നാണല്ലോ പറഞ്ഞത്‌ - കൊള്ളാം -അങ്ങിനെ ആകട്ടെ. വടിയുടെ തല വാരീത്തുണ്ടാക്കണ്ടതിന്നുള്ള ചിലവ്‌ 
വാതിച്ചെടുക്കേങ്ട്‌ വരും... (വെട്ടിക്കല്‍ നിന്നും). 


ഇതില്‍നിന്നും പ. പരുമല തിരുമേനിയുടെ അംശവടി, തനിക്കു സമ്മാനമായി ലഭിച്ച പണവും ബാക്കി കുടുംബച്ചിലവിലും 
മുളന്തുരുത്തിയിലോ പരിസര പ്രദേശത്തോ പണിതതാണന്നു പകല്‍പോലെ വ്യക്തമാണ്‌. അതുതന്നെ 1877 മെയ്‌ 21-നു 


പരുമല തിരുമേനി 


[ 


നന്നന്നന്തുന്്ളം 


ഥം 


* 


പത്രോസ്‌ തൃതീയന്‍ പാഠ്രതിയര്‍ക്കീസ്‌ പട്ടാമ്പിയില്‍ നിന്നും തീവണ്ടി കയറിയ 
ശേഷം! അവിടെ അവസാനിക്കുന്നു പ. പരുമല തിരുമേനിയുടെ അംശവടി 
യുടെ ശീമ ഉത്ഭവ! 


പ. പരുമല തിരുമേനിയുടെ 29-ഠം വയസില്‍ (1877-78) എടുത്ത ഫോട്ടോയില്‍ 
കാണുന്ന വടിയും 1901-ല്‍ ഡിക്രൂസ്‌ എടുത്ത ഫോട്ടോയിലെ വടിയും വൃത്ൃ 
സ്തമാണ്‌. ആദ്യത്തെ വടിക്ക്‌ മുട്ടുകശ്‌ ഉണ്ട്‌; രണ്ടാമത്തേതിനു ഇല്ല എന്ന 
താണ്‌ ദൃശ്യമായ വ്യത്യാസം. അതായത്‌ 1877-ല്‍ അദ്ദേഹം പണിയിച്ച വടിയല്ല 
ഡിക്രൂസിന്റെ ഫോട്ടോയില്‍ കാണുന്നത്‌. ആ ഫോട്ടോയും അതിനെ അവലം 
ബിച്ച്‌ സര്‍ രാജാ രവിവര്‍മ്മ വരച്ച എണ്ണഛായാ ചിത്രവുമാണ്‌ പ. പരുമല 
തിരുമേനിയുടെ അംശവടി മുട്ടുകള്‍ ഇല്ലാത്തതാണെന്ന ധാരണ പരത്തിയത്‌. 


പ. പരുമല തിരുമേനിയുടെ അംശവടി ക്നാനായ സമുദായത്തിന്റെ കൈവശ 
മുണ്ടെന്നാണ്‌ പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്‌. ... ഈ വടിയാണ്‌ പരുമല തിരു 
മേനിയുടെ അംശവടി. ഇത്‌ അന്യ്യോഖ്യായിര്‌ നിന്തും കേരളത്തില്‍ വസ ഇഗാത്മിയോസ്‌ പര്താസ്‌ പഠ്രതിയരിക്കിന്സുങ്ഥവാ 
തിരുമനസ്സുകൊണ്ട്‌ പരുമല തിരുമ്മനിയെ മ്മെതാനായി അഭിഷേകം ചെയ്തപ്പേോശീ അദ്ദേഹത്തിനു കൊടുത്തതായ വടിയാണ്‌. 
അധികാരത്തിന്റെ ചിഹാമാണിത്‌... (മലങ്കരയുടെ പരിമളം എന്ന പേരില്‍ 2002-ല്‍ ദ്രകാസ്സ്‌ മ?ഡ്ിയ നിര്‍മ്മിച്ച ഡോക്യുമെന്ററി 
വീഡിയോയില്‍ ഏബ്രഹാം മാര്‍ ക്ലിമ്മീസ്‌ മ്മെതാപ്പോലീത്താ നല്‍കിയ അഭിമുഖം). പക്ഷേ ഈ വടി തനിക്ക്‌ എങ്ങിനെ 
ലഭ്യമായി എന്നദ്ദേഹം ഇവിടെ വൃക്തമാക്കുന്നില്ല. ചിര്തത്തില്‍ അദ്ദേഹം പ്രദര്‍ശിപ്പിക്കുന്ന വടി മുട്ടുകശീ ഉള്ളതാണ്‌. 


ഈ അംശവടി ചിങ്ങവനത്തെത്തിയതിനെവപ്പറ്റി ൨൬: സസലാപഡണല്ല്സസണനബ്‌.ണ്ു/ എന്ന വെബ്സൈറ്റില്‍ 24-03-2018-ല്‍ 
ലഭ്യമാകുന്ന വിവരം ഇപ്രകാരമാണ്‌. ...7/൦ മ്‌ (മ്അമഥ) കര്‌ 0൦ 0 ൧0൦ ഖത്മ്‌ 2/96൪ ൧) ഗ്മ ഗസമ്മമ്ല്‌, 07 079 
462൧, വല ഗശ്മഥ്ദ്ഥ്‌ 7ല൦ 7൧0 76 ൭൧൧0൧70൦ 706൧൪ 0/ ൧0൦ 7൧൨൦, ൧0൦ ഗഥ്ഥസ്ഥ. 272൦ ഷ്മ ൧7 ഗമ്നമ്മധ്‌ഥ 77നമ്മമ്മ്‌ 0൭ ഗമ്ഗദ്ദ്ഥ്‌ 
മാല” ൧0 ൧൧07 ക്ലാലഡഥ നാധമ്െ //0൦ ൦൧൧ നഗ്മ 4൧൧൬൧0൧7൧7 0/2 17൧൦ ൨0൭൧൨൧൧0 അമീ ൪൭൭൦ /ധ/ല൦ 42൧൭9൧ 07 /0 /075 62400൧൭000 
4൧07൦ വങ്ഞ ൧ഗ7ഥമ്മ ശാദ്‌ 79 0൩7 7 ഖല ൧7 206 /നമ്അമ7മ ശ0ഥമെ ഗ്ഥിഗ്മ്സ ന ശമ്മളമക്മമ്മ മമ /ഠഗ7മമ്ന... അതായത്‌, 
പരുമല തിരുമേനിയുടെ അംശവടി അദ്ദേഹത്തിന്റെ കാലശേഷം ഇതര സ്ഥാനചിഹ്നങ്ങളോടൊലപ്പം പാര്രതിയര്‍ക്കീസിനു 
കൈമാറിയെന്നും പാഠ്രതിയര്‍ക്കീസ്‌ അത്‌ ക്നാനായ സമുദായത്തിന്റെ ആദ്യ മ്രെതാപ്പോലീത്താ ആയ ഇടവഴിക്കല്‍ ഗീവര്‍ഗീസ്‌ 
മാര്‍ സേവേറിയോസിനു അദ്ദേഹത്തിന്റെ മേല്പട്ട സ്ഥാനാരോഹണവേളയില്‍ നല്‍കി എന്നുമാണ്‌. 


ഇടവഴിക്കല്‍ മാര്‍ സേവേറിയോസ്‌ സ്വന്ത കൈപ്പടയില്‍ രേഖപ്പെടുത്തിയ ഇടവഴിക്കാതി ദ്രകാണിക്കിശീ എന്ന നാളാഗമത്തില്‍ 
തന്റെ മേല്പട്ട വാഴ്ചയെപ്പറ്റി പരാമര്‍ശിക്കുന്നുണ്ടെങ്കിലും ഇത്തരമൊരു സമ്മാനത്തെപ്പറ്റി സൂചനയില്ല. പക്ഷേ പിറ്റെ ആഴ്ച 
കോട്ടയം വലിയപള്ളിക്കാര്‍ സ്വീകരിച്ചപ്പോള്‍ സമ്മാനിച്ച സ്വര്‍ണ മസനപ്സായുടെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടു താനും! 
മാര്‍ സേവേറിയോസിന്റെ വാഴ്ചയ്ക്കു ചുക്കാന്‍ പിടിച്ച ഇ. എം. പീലിപ്പോസും ഇക്കാരൃത്തില്‍ നിശബ്ദനാണ്‌. മാര്‍ 
സേവേറിയോസിനോ, തൊട്ടു സമീപകാലത്ത്‌ വാഴിക്കപ്പെട്ട ആലുവാ കുറ്റിക്കാട്ടില്‍ പൌലൂസ്‌ മാര്‍ അത്താനാസ്യോസിനോ 
അബ്ദള്ളാ പാര്രിയര്‍ക്കീസ്‌ എന്തെങ്കിലും നല്‍കിയതായി യാതൊരു പരാമര്‍ശനവും സമകാലിക രേഖകളില്‍ കാണാനില്ല. 
അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച്‌ അത്‌ അസംഭാവ്യവുമാണ്‌. 


കുറച്ചുകൂടി വിചിര്രമായ വാദമാണ്‌ 2016-ല്‍ ജാക്കബൈറ്റ്‌ സിറിയന്‍ ഓരീത്തഡോക്‌സ്‌ ചരിച്ച്‌ - ഡത്ഹി ഡയോസ്സിസ്‌ 
പുറത്തിറക്കിയ 100 2ണ ലസ്സി എന്ന സോവനീറില്‍ 143-ാം പേജില്‍ കാണുന്നത്‌. ..7/൦ 6ശ, ൧൦ മബത്ക്്ഥ 0/.4ന൧൦൧൧൧൧ 
ധഥഠസ്ഥ വിധവ ൧൦ ഗശ്സമ്മധ്‌്ഥ 77ന്‌ ൭൪ ഗമ 226 10725 7/൦ 7൧0 .471/0ല 072 /75 ൧൧൧൧. 7൧ 10൧൦ 07ലല൧൭൧ 7) 7775 7704277069, //00 
ഗ്ന 0 4770൨7 70 ൧. ൩ 477ധമ്മ ൧൧07൦ ൨/ങ്ങ ൧ ൧76 2726 0/7 ൨0൩൦൧൨൦൧07 ൧൦ ൧ 47൧0൧ 07 ൧/൦ /നശഅമ൭ 70700൧൦൦ 0 706 
൧൧൧/൧0/൧൧ ./2൧0൧൧/൦ കഥ സ്ഥ. 7. ൨ 4ന്ഥമ്മ 2൧൨൮൦ വമ 07 /0/6 “ഖ്‌ 7 79% 4 7070 0 77. ൨ 770അമ൦ ൧൧൨ 
2/06൧൮0///0 സഗ /0൦ 9൧൭ റ7ഥ്ശ്അമ്മ്‌ ൭൦ 4൧൧൧൧07727 0 ൧/൪ 46൦7 70700൧൭൦ ശശ 70045 27 10൧ 77004127 £0 7൧ല//... ഇതനുസരിച്ച്‌ 
ഏര്രഹാം മാര്‍ ക്ലിമ്മീസിനു സ്ഥാനാരോഹണവേളയില്‍ ലഭിച്ചതും അദ്ദേഹം തോമസ്‌ മാര്‍ തേയോഫിലോസിനു കൈമാറി 
യതുമായ അംശവടി ഡല്‍ഹിയില്‍ എത്തിച്ചത്രെ! അതിന്റെ പില്‍ക്കാല ചരിത്രത്തെപ്പറ്റി സോവനീര്‍ നിശബ്ദവുമാണ്‌. 


പ. പരുമല തിരുമേനിയുടെ അംശവടിയെപ്പറ്റി ലഭ്യമായ ഏറ്റവും പഴയ രേഖ വട്ടിപ്പണക്കേസില്‍ പ. വട്ടശ്ശേരില്‍ തിരുമേനി 
നല്‍കിയ മൊഴിയാണ്‌. അബ്ദുള്ളാ ദ്വിതീയന്‍ പാത്രിയര്‍ക്കീസ്‌ അദ്ദേഹത്തെ മുടക്കിയതിനെ തുടര്‍ന്ന്‌ ആവിര്‍ഭവിച്ച തിരു 
വനന്തപുരം ജില്ലാകോടതിയില്‍ കൊല്ലവര്‍ഷം 1088-ലെ ഒ.എസ്‌. 98-ഠം നമ്പര്‍ കേസാണ്‌ വട്ടിപ്പണക്കേസ്‌ എന്നറിയപ്പെടുന്നത്‌. 
ടി. കേസിന്റെ നടപടികളില്‍ പ. പരുമല തിരുമേനിയുടെ വടി പൊന്തിവന്നു. 1918 ജൂലൈ 4 മുതല്‍ ഒക്ടോബര്‍ 30 വരെ നീണ്ട 
പ. വട്ടശ്ശേരില്‍ തിരുമേനിയുടെ സാക്ഷി വിസ്താരത്തിനിടയില്‍ ഒന്നിലധികം പ്രാവശ്യം ഈ വിഷയം പരാമര്‍ശന വിധേയമായി. 
അതില്‍ ഏറ്റവും വ്യക്തമായ മൊഴി 1094 തുലാം 13-ാം തീയതി നല്‍കിയതാണ്‌: 


.. ഒരു മ്മരെതാപ്ലേോഷത്താ മതിച്ചാത്‌ അദ്ദേഹത്തിന്റെ അംശവടി ചരതിയരക്ക?സ്സിനെ ഏത്‌ച്ഛിക്കുന്ന നടച്ഛുണ്ടോ? 


ഉത്തരം: നടച്ഛുണ്ടായിരുന്തില്ല. എന്നാത്‌ ഇടവക മ്മെതാര്മാരില്‍്‌ ചിലര്‍ പഠ്രതിയരക്കിമ്പിനയച്ചു കൊടുക്കണമെന്നു ചറ 
കയും അതു(ചകാരം അയച്ചുകൊടുക്കായും ചെയ്തിട്ടുണ്ട്‌. അതായത്‌ അവരി മതിക്കുനതിന്‌ മുന്വ്‌ ചറഞ്ഞിടുള്ളതനുമസ്തിച്ച്‌ 
മരിച്ചതിനു ശേഷ അയച്ചുകൊടുക്കയും ചെയ്തിട്ടുണ്ട്‌ എന്നാണ്‌. കഴിഞ്ഞുപോയ (്ഗിഗോറിയോസ്‌ മ്മെതാപ്പോഥിത്തായുടെ 
അംശവടി അദ്ദേഹം അതിവാറിസ്‌ മ്മെതാച്ചന്‌ കൊടുക്കുകയാണ്‌ ചെയ്തത്‌. അത?തി ഫിന്നിട്‌ മാരീ ജോസഫ്‌ ദ?വന്ന്ഥസ്ധ്യോസ്‌ 
മ്രെതാപ്ലോഥത്തായുടെ അംശവടിയാണ്‌ അദ്ദേഹം ഉപയോഗിച്ചു വന്നത്‌. ആ അംശവടിയാണ്‌ വെള്ള? അംശവടി എന്നു ചറ 
ഞ്ഞത്‌. 

ചോദ്യം: അതാണോ പഠ്യതിയരിക്കാസ്സിന്‌ കൊടുത്തു എന്മു ചറഞ്ഞത്‌. 


ഉത്തരം: ഞാനി പഥ്രതിയരിക്ക?സ്സിനു കൊടുത്തിട്ടില്ല. കൊടുത്തു എന്നു പറഞ്ഞിട്ടുമില്ല. തതിക്കാല ആവശ്യത്തിലേക്ക്‌ കൊടു 
ത്തത്‌ ഞാനാണ്‌... 


ചുരുക്കത്തില്‍, 1877-ല്‍ പ. പരുമല തിരുമേനി പണിയിച്ചതും അതേ വര്‍ഷം എടുത്ത ഫോട്ടോയില്‍ കാണുന്നതുമായ 
അംശവടി മാര്‍ അല്‍വാറീസ്‌ യൂലിയോസിനു അദ്ദേഹം നല്‍കി. 1889 ജൂലൈ 28-നു പഴയസെമിനാരിയില്‍ വെച്ച്‌ തന്റെ 
കാര്‍മ്മികത്വത്തില്‍ അദ്ദേഹത്തെ മേല്പട്ടക്കാരനായി വാഴിച്ചപ്പോഴാവണം ഇത്‌. കാരണം അക്കാലത്ത്‌ പ. പരുമല തിരുമേനി 
നിരണത്തു പള്ളിക്കാരെക്കൊണ്ട്‌ അദ്ദേഹത്തിനു കഴുത്തിലണിയാനുള്ള കുരിശും, മറ്റു പല പള്ളിക്കാരെക്കൊണ്ടു ഇതര 
സ്ഥാനചിഹ്നങ്ങളും കൊടുപ്പിച്ചതായി രേഖയുണ്ട്‌. അതിനു ശേഷമാവണം മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്റെ അംശവടി 
അദ്ദേഹം ഉപയോഗിച്ചു തുടങ്ങിയത്‌. ഈ അംശവടിയാണ്‌ മുട്ടില്ലാത്ത വടിയായി ഡിക്രൂസ്‌ എടുത്ത ഫോട്ടോയില്‍ കാണുന്നത്‌. 


ഈ വടി അബ്ദുള്ളാ പാഠരതിയര്‍ക്കീസിന്റെ കൈകളിലെത്തിയതിനു പിന്നില്‍ ഒരു ചരിരതമുണ്ട്‌. പ. വട്ടശ്ശേരില്‍ തിരുമേനി 
മേല്പട്ടസ്ഥാനമേല്ക്കുവാന്‍ യെറുശലേമിനു പോയപ്പോള്‍ തന്റെ പൌരോഹിത്യ കനകജൂബിലിക്കു പുതുപ്പള്ളി പള്ളിക്കാര്‍ 
സമ്മാനമായി നല്‍കിയ സ്വര്‍ണ്ണ അംശവടി മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ പാ്രിയര്‍ക്കീസിനു സമ്മാനമായി കൊടുത്തു 
വിട്ടിരുന്നു. പിന്നീട്‌ അബ്ദുള്ളാ പാത്രിയര്‍ക്കീസ്‌ കേരളത്തിലെത്തിയപ്പോള്‍ അത്‌ അറ്റകുറ്റപ്പണികള്‍ക്കായി പുതുപ്പള്ളിക്കാരെ 
ഏല്പിച്ചു. ആ സമയത്തെ താല്ക്കാലിക ഉപയോഗത്തിനായി പാഠരതിയര്‍ക്കീസ്‌ ചോദിച്ചു വാങ്ങിയതായിരുന്നു വെള്ളികൊണ്ടുള്ള 
ഈ അംശവടി. അതിനെപ്പറ്റി പ. വട്ടശ്ശേരില്‍ തിരുമേനി വട്ടപ്പണക്കേസില്‍ ...തആ ദിവസ്സങ്ങളിത്ി അദ്ദേഹം ഉചയോഗിച്ചുവന്നത്‌ 
എന്റെ കൈവശം ഉണ്ടായിരുന്ന അംശവടി ആയിരുന്നു. പ്രതിയരിക്ക?സ്‌ എന്നോട്‌ കോഫിച്ച്‌ അവിടെനിന്ന്‌ എന്നെ അയച്ചു 
കളഞ്ഞെപ്പോശ്‌ എന്റെ ഉപചയോഗത്ത?ലേക്കായ? ട്‌? വട! ഇങ്ങു തരണമെന്നു ഞാന്‌ ആവശ്യപ്പെട്ടു എങ്കിലും ഇപച്പേോശ്‌ എന്റെ്‌ 
കൈവശം ഇരിക്കട്ടെ. പിന്നാലെ ആകാം എന്മു പറഞ്ഞതമള്ൃാതെ അതു ചിന്നെ ഒരിക്കലും തിരിയെ തനാ... എന്നു മൊഴി 
കൊടുത്തിട്ടുണ്ട്‌. 


അബ്ദുള്ളാ ദ്വിതീയന്‍ പാ്രിയര്‍ക്കീസ്‌ കേരളം വിട്ടതോടെ ഈ അംശവടിയുടേയും പാത ഇരുളിലായി. ഇടവഴിക്കല്‍ മാര്‍ 
സേവേറിയോസിന്റെ ജീവചരിത്രക്കുറിപ്പുകളിലെങ്ങും ഇത്തരമൊരു സമ്മാനത്തെപ്പറ്റി പരാമര്‍ശനമില്ല. ഈ വടി, 1951 ഏപ്രില്‍ 
15-നു സിറിയയിലെ ഹോംസില്‍ വെച്ചു ഏവ്രഹാം മാര്‍ ക്ളീമ്മീസ്‌ മ്രെതാപ്പോലീത്തായുടെ മേല്പട്ടസ്ഥാനാരോഹണ 
വേളയില്‍ അദ്ദേഹത്തിനു ലഭിച്ചു എന്ന വാദവും യുക്തിരഹിതമാണ്‌. കാരണം 1958-നു മുമ്പ്‌ ശീമയില്‍പ്പോയി പട്ടമേറ്റ മറ്റാര്‍ക്കും 
ഇത്തരം എന്തെങ്കിലും സമ്മാനം ലഭിച്ചതായി യാതൊരു സൂചനയുമില്ല. 2000-മാണ്ടില്‍ പ്രസിദ്ധീകരിച്ച ഏചഹഠാം മോരീ 
ക്ലിമ്മ?സ്സ്‌ മ്രെതാഭിഷേഷ സുവര്‍ണ്ണ ജുങ്ില? സ്മരണികയിലും ഈ അംശവടിയെപ്പറ്റി യാതൊരു പരാമര്‍ശനവുമില്ല. അതിനാല്‍ 


അതിനുശേഷം മാത്രമാണ്‌ ഈ വാദം പൊങ്ങിവന്നതെന്നു സാരം. [ 
2001-ല്‍ ഏവ്രഹാം മാര്‍ ക്ലീമ്മീസ്‌ മാതൃഭൂമി 


ദിനപ്പ്രതത്തിലെ കെ. എസ്‌. ഗിരീഷ്‌ കുമാറിനു 
നല്‍കിയ അഭിമുഖത്തില്‍ ഈ വാദങ്ങള്‍ 
ആവര്‍ത്തിച്ചിട്ടുണ്ട്‌. ...ചരുമച തിരുമേനിക്ക്‌ 
അത്ത്യോഖ്യാ പഠ്രതിയരിക്ക?സ്‌ ഇവിടെവന്ന്‌ 
പ്ട്ഠംകൊടുത്ത്‌ കൈമാറിയതാണി അംശവഴി. 
തുടരീന്ന്‌ മ്രെതാര്മാര്‍ കാലം ചെയ്യുന്വോശീ ഇത്‌ 
അന്യ്യോഖ്യയെ തിതിച്ചേല്ചിക്കണം. പരുമല 
ത?രുമേനി ദിവാഗതനായപ്പഛേോോള്‍ അംശവട 
പഴഠ്രതിയരിക്ക?സ്സിഷെത്തി. ഫിന്തിട്‌ 2970- തീ 
ക്നാനായ സഭയുടെ (പഥമ മ്മെതാപ്ലോലിത്താ 
ഗ?വരീഗിസ്‌ മാരീ സേവേറിയോസ്സിനെ 


ൽ 


വാഴിച്ചച്ഛേോശീ പ്രതിയരിക്കിസ്‌ ഈ വട? കൊടുത്തു. 7957-ത്രീ താന സഭാ മേലദ്ധ്യക്ഷനായച്ഛോശി ഇതെന്റെ പക്കലെത്തു... 
എന്നാണ്‌ അഭിമുഖത്തില്‍ അദ്ദേഹം പറയുന്നത്‌. മുകളില്‍ പ്രസ്താവിച്ച വസ്തുതകള്‍ കൂടാതെ ഈ ലേഖനത്തില്‍ ഒരു 


പൂര്‍വാപര വിരുദ്ധതയുണ്ട്‌. അഭിമുഖത്തില്‍ 
പറയുന്നതുപോലെ ...മ്മെതാദ്മാര്‍ കാലാ ചെയ്യു 
ന്വോള്‍ ഇത്‌ അത്യ്യോഖ്യെയെ 
തിരിച്ചേല്ചിക്കണം... എങ്കില്‍ എന്തുകൊണ്ട്‌ 
1927-ല്‍ ഇടവഴിക്കല്‍ മാര്‍ സേവേറിയോസ്‌ 
കാലം ചെയ്തപ്പോള്‍ അദ്ദേഹത്തിനു ലഭിച്ച വടി 
തിരിച്ചേല്പിച്ചില്ല? 


വേറേയും വിചിര്തമായ ചില 
അവകാശവാദങ്ങള്‍ മാര്‍ ക്ലിമ്മീസ്‌ 


അഭിമുഖത്തില്‍ ഉയര്‍ത്തുന്നുണ്ട്‌. ...ത്മദ്യം ഇത്‌ 
ഒറ്റവട?7യായാരുന്നു. ആ സ്ധമമയത്ത്‌ യഠ്രത 
കെക്ടുവള്ളത്തിലും മറ്റുമായരു നത?7നാല്‍്‌ 
കൊണ്ടു ചോകഠാമഠയരുന്നെക?ലും തമ്൨റെി 
കാലമായതോടെ ഒുദ്ധിമുടായി. തുടര്‍ന്ന്‌ വഴി 
മുറിച്ച്‌ രണ്ട്‌ മുട്ടിടു. ഇപ്പോശിീ കഷ്ണങ്ങളായി 
ഉഇര?യെടുക്കാഠ്ുനാ ര?തിയിചാണ്‌... 
എന്നാണദ്ദേഹം പറയുന്നത്‌. ഇത്‌ 
അസംഭാവ്യമാണ്‌. പ. പരുമല തിരുമേനി 
വള്ളത്തില്‍ മാഠ്രതമല്ല; കാല്‍നടയായും 
കാളവണ്ടിയിലും മഞ്ചലിലും മേനാവിലും 
യാത ചെയ്തിരുന്നു. 1895-ല്‍ ട്രെയിനിലും 
കപ്പലിലുമായി ഈര്ശ്ലേംയഥരതയും നടത്തി. 


കേടുപറ്റാതെ ഒരു അംശവടി 
കല്ലാശേരി ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ ഇത്തരത്തിലെല്ലാം കൊണ്ടുപോവുക 
മ്രെതാപ്പോലീത്താ (1912) അപ്രായോഗികമാണ്‌. അക്കാലത്തെ ലഭ്യമായ 


ഇതര അംശവടികളെല്ലാം കഷ്ണങ്ങളായി 


ഈരിയെടുക്കാവുന്നതുമാണ്‌. പാമ്പാടി കുറിയാക്കോസ്‌ 


. പരുമല തിരുമേനി? കാലം ചെയ്തശേഷം മാര്‍ ഗ്രീഗോറിയോസ്‌ 
മ്രെതാപ്പോലീത്താ (1929) 


അദ്ദേഹത്മ?മ്റെ അംശവടി എവിട്െയന്നു ഓാരീത്തഡോക്‌സ്‌ സ്ഭക്കാരിക്ക്‌ 
അറിയിള്ലായിരുന്നു... എന്നതാണ്‌ അടുത്ത പ്രസ്താവന. കൃത്യമായി കുറഞ്ഞത്‌ 1912-ലും 
1965-ലും രേഖയുള്ള, 1929-ല്‍ പ. പാമ്പാടി തിരുമേനിക്ക്‌ കൈമാറിയ അംശവടി 
ഓര്‍ത്തഡോക്സ്‌ സഭയ്ക്ക്‌ അജ്ഞാതമായിരുന്നു എന്ന വിചിര്രവാദം യുക്തിഹീനമാണ്‌. 
2001-ല്‍ തന്റെ മ്രെതാനഭിഷേക കനകജൂബിലിയും പിറ്റേവര്‍ഷം പ. പരുമല തിരുമേനിയുടെ 
ചരമ ശതവാര്‍ഷികവും മുമ്പില്‍ക്കണ്ടു മാര്‍ ക്ലിമ്മീസ്‌ നടത്തിയ അടിസ്ഥാനമില്ലാത്ത ഒരു 
പ്രചരണം മാര്രമാണ്‌ ഈ അഭിമുഖം. 


പുലിക്കോട്ടില്‍ മാര്‍ ദീവന്നാസ്യോസ്‌ ഉപയോഗിച്ചിരുന്നതും, അദ്ദേഹം പിന്‍ഗാമിയായ 
പ. വട്ടശ്ശേരില്‍ തിരുമേനിക്കു കൈമാറിയതും, അതിനു മുമ്പ്‌ ഇടക്കാലത്ത്‌ പ. പരുമല 
തിരുമേനിയുടെ ഉപയോഗത്തിലിരുന്നതുമായ അംശവടിയുടെ പ്രയാണകഥ ഇതാണ്‌. 
പക്ഷേ ആ വടിയുടെ മുന്‍കാല ചരിര്രം മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമനില്‍ അല്ല 
ആരംഭിക്കുന്നത്‌. ഈ രസകരമായ വിവരം പ. വട്ടശ്ശേരില്‍ തിരുമേനിയുടെ 1094 തുലാം 
8-൦ തീയതിയിലെ മൊഴിയിലുണ്ട്‌. ...അബ്ദള്ളാ പഠ്രതിയരിക്കു?സ്‌ എന്നോടു വാങ്ങിച്ച അംശവടി, മലങ്കര മ്രെതാപ്പോഥിത്താ 
യ്ക്കുകുള അവകാശങ്ങളായി ആര്‍ അക്കക്കേസ്സിലെ (1889-ല്‍ അവസാനിച്ച സെമിനാരിക്കേസ്‌) വിധിമുലാം അതിലെ (രതി 
യിതീ നിന്ന്‌ ഈടാക്കി, കാലം ചെയ്ത മാരി ജോസഫ്‌ ദ?വന്നാ്ധ്യോസ്‌ മ്മെതാപ്പോചിത്തായും ഞാനും ഉപയോഗിച്ചു വന്ാതാ 
ണ്‌... അതായത്‌, പാലക്കുന്നത്ത്‌ മാര്‍ തോമസ്‌ അത്താസ്യോസില്‍ നിന്നും നാടത്മിയെടുത്ത പാലക്കുന്നത്ത്‌ മാര്‍ മാത്യൂസ്‌ 
അത്താനാസ്യോസിന്റെ അംശവടി! 


പാമ്പാടി ദയറായില്‍ 
സൂക്ഷിച്ചിരിക്കുന്ന പ. പരുമല 
തിരുമേനിയുടെ അംശവടി 


ഈ വസ്തുത ഇടവഴിക്കല്‍ മാര്‍ സേവേറിയോസും ശരിവയ്ക്കുന്നുണ്ട്‌. ഇടവഴിക്കാതീ ക്രകോണിക്കിശീ എന്ന കുടുംബ 
ഡയറിയില്‍ ...പഴയസെമിനാരി കേസില്‍ പാലക്കുന്നത്തു മ്രെതാനോടു സ്ഥാനചിഹങ്ങശി ഒഴിച്ഛിച്ചു വാങ്ങിയപ്ലോശീ അവര്‍ വെച്ചെഴിഞ്ഞ 
ഒരു ചെറിയ വെള്ളി അംശവടി ബാവായുടെ കൈവശം വന്നത്‌ ഞാനീ സ്ഥാനമേറ്റപ്പോശ്‌ി തതിക്കാല ഉപയോഗത്തിനായി ഞാന്‍ ബാവായോടു 
(അബ്ദുള്ളാ ദ്വിതീയന്‍) വായ്ച വാങ്ങിച്ചിരുന്നു. എങ്കിലും ബാവായുടെ യാഠധതസമയം അത്‌ താതിച്ചുവാങ്ങാതെ ഞാനി 
ഉപയോഗിച്ചുകൊള്ളുന്നതിനു അനുവദിച്ചു എനിക്ക്‌ വിടുതന്തു... എന്നദ്ദേഹം രേഖപ്പെടുത്തുന്നു. ... (ഫാനീസ്ധിതി തയിച്ഛിച്ചതും ഏകദേശം 
അഞ്ചു പവനന്‍ വിലയുള്ളതുമായ ഒരു കമ്പവിന്റെ വേലയുള്ള ശീലമുടി എന്റെ സമ്മാനമായി ഈ സമയത്തു ടി ഫിലിച്ഛോന്സിന്റെ (ഇ. എം. 
പീലിപ്പോസ്‌) പക്ക്‌ ഞാന കൊടുത്തയയ്ക്കയും അത്‌ ബാവായ്ക്കു കൊടുക്കയും ചെയ്തു. ബാവായ്ക്കു അത്‌ വളരെ തൃപ്തിപ്ലെട്തായി 
കഥ്ചിക്കയും എനിക്കു മറുപടി അയക്കയും ചെയ്തു... എന്നതിനോടൊപ്പമാണ്‌ 1911 ഒക്ടോബര്‍ 14-നു ആലുവായില്‍ നിന്നുള്ള 
അബ്ദുള്ളാ പഠ്രതിയര്‍ക്കീസിന്റെ മടക്കയാധ്രാ സമയത്തെ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. പ്രസ്തുത 
അംശവടിയെപ്പറ്റി പ. വട്ടശ്ശേരില്‍ തിരുമേനിയുടെ സാക്ഷ്യങ്ങളെ ഈ ഭാഗം ശരിവയ്ക്കുന്നു. എന്നു മാത്രമല്ല, 


പ. പരുമല തിരുമേനിയുടെ മല്പാന്‍ വടി 


സ്ഥാനാരോഹണവേളയിത്‌ സമ്മാനിച്ചത്‌ എന്ന പില്‍ക്കാലവാദം പൊളിയുകയും ചെയ്യുന്നു. പ. പരുമല തിരുമേനിയെപ്പറ്റി 
യാതൊരു പരാമര്‍ശനവും ഇതില്‍ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്‌. 


പ. പരുമല തിരുമേനിയുടെ അംശവടിയുടെ ചരിതം പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല. 1902-ലെ അദ്ദേഹത്തിന്റെ കബറടക്ക 
ഫോട്ടോയില്‍ മുട്ടുള്ളതും മുട്ടില്ലാത്തതുമായ? രണ്ടു അംശവടികള്‍ കാണുന്നുണ്ട്‌. അദ്ദേഹത്തെ കബറടക്കം നടത്തിയ 
മുറിമറ്റത്തില്‍ പൌലൂസ്‌ മാര്‍ ഈവാനിയോസിന്റെ വടി വൃത്യസ്തമാണ്‌. പരുമലയില്‍ ഉണ്ടായിരുന്നിട്ടും ദുഃഖാധികൃത്താല്‍ 
മാര്‍ ദീവന്നാസ്യോസ്‌ അഞ്ചാമന്‍ കബറടക്ക ശുശ്രൂഷയില്‍ പങ്കെടുത്തുമില്ല. ഇതില്‍നിന്നും പുറകില്‍ പിടിച്ചിരിക്കുന്ന മുട്ടു 
കളുള്ള വടിയും സ്ലീബായും പ. പരുമല തിരുമേനിയുടേതാണെന്നു ന്യായമായും അനുമാനിക്കാം. അദ്ദേഹത്തിന്റെ കൈയി 
ലിരിക്കുന്നത്‌ കബറടക്കത്തിനായി മരംകൊണ്ടോ മെഴുകുകൊണ്ടോ ഉണ്ടാക്കിയതാവാന്‍ സാദ്ധ്യതയുണ്ട്‌. 


ഈ അംശവടിക്ക്‌ കൃത്യമായ പില്‍ക്കാല ചരിത്രമുണ്ട്‌. 1912-ല്‍ മേല്പട്ടസ്ഥാനമേറ്റ ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ 
മ്രെതാപ്പോലീത്താ (പ. ബസേലിയോസ്‌ ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍) ഉപയോഗിച്ചിരുന്നത്‌ ഈ അംശവടിയാണ്‌. താന്‍ കാതോലിക്കാ 
ആയതിന്റെ പിറ്റേന്ന്‌ 1926 ഫ്രെബുവരി 16-നു അദ്ദേഹം, ആ വടിയും മുടിയും സ്തുിബായും ഗ്രിഗോറിയേസെന്ന സ്ഥാനനാമവും 
നാതീക? പ. പരുമല തിരുമേനിയുടെ ആത്മിക ചിരിഗാമിയായി വാഴിച്ച പാമ്പാടി കുറിയാക്കോസ്‌ മാര്‍ ഗ്രീഗോറിയോസിനു 
നല്‍കി. പ. പാമ്പാടി തിരുമേനിയുടെ കാലശേഷം ആ വടി പാമ്പാടി ദയറായില്‍ സൂക്ഷിച്ചു (ഫാ. പി. പി. ഗീവര്‍ഗീസ്‌, 
പഠമ്ലാടി്‌ തിരുമന - ഒരു ലഘു ജിവചരി(തം, മാര്‍ കുറിയാക്കോസ്‌ ദയറാ, പാമ്പാടി, 1965). ന?രണത്തിന്റെ മാര്‍ ശഗിഗോറിയോസ്‌ 
ഗിവരീഗിസ്സ്‌ മ്രെതാപ്പോലിത്താ എന്നു മുഴുനീളത്തില്‍ സുറിയാനിയില്‍ കൊത്തിയ ആ അംശവടി ഇപ്പോഴും പാമ്പാടി ദയറായില്‍ 
ഉണ്ട്‌. 

മുളന്തുരുത്തിയില്‍ 1877-ല്‍ പണിയിച്ച അംശവടിക്കു സമാനമായ ഇത്‌ എങ്ങിനെ 1902-ല്‍ അദ്ദേഹത്തിന്റെ കബറടക്കവേളയില്‍ 
പ്രതൃക്ഷപ്പെട്ടു? രണ്ടു സാദ്ധ്യതകളാണ്‌ ഉള്ളത്‌. 1. തന്റെ അവസാന കാലത്ത്‌ ഇരവു വാങ്ങിയ അംശവടിക്കു പകരം പുതി 
യതൊന്ന്‌ സ്വന്തമായി അദ്ദേഹം പണികഴിപ്പിച്ചു. 2. മാര്‍ അല്‍വാറീസ്‌ യൂലിയോസിനു നല്‍കിയ തന്റെ സ്വന്തം അംശവടി 
അപ്പോഴേയ്ക്കും അദ്ദേഹത്തിനു തിരികെ ലഭിച്ചു. ഇതില്‍ ഏതാണ്‌ സംഭവിച്ചതെങ്കിലും ഇന്ന്‌ പ. പരുമല തിരുമേനിയുടെ 
സ്വന്തം എന്നു ഉറപ്പിച്ചു പറയാവുന്ന ഏക അംശവടി പാമ്പാടി ദയറായില്‍ സൂക്ഷിച്ചിരിക്കുന്നത്‌ മാത്രമാണ്‌. 


ഇതൊന്നും അല്ലാത്ത ഒരു വടി കൂടെ പ. പരുമല തിരുമേനിയുടേതായി ഉണ്ട്‌. അതദ്ദേഹത്തിനു കോര്‍എപ്പിസ്‌ക്കോപ്പാ 
എന്ന നിലയില്‍ ലഭിച്ച സ്ഥാനചിഹ്നമാണ്‌. ചാത്തുരുത്തില്‍ തറവാട്ടില്‍ സൂക്ഷിച്ചിരുന്ന മല്പാനീവട്‌? എന്നറിയപ്പെടുന്ന 
വെള്ളികെട്ടിയ ഈ ചൂരല്‍ ചാത്തുരുത്തി കുടുംബ കാരണവരായിരുന്ന ജിമ്മി ചാത്തുരുത്തി ജോസഫ്‌ മാര്‍ പക്കോമിയോസ്‌ 
മ്രെതാപ്പോലീത്തായ്ക്കു സമ്മാനിച്ചു. ഇപ്പോള്‍ ഈ വടി, മീമ്പാറ മാര്‍ പക്കോമിയോസ്‌ മാണ്ട്‌ അരമനയില്‍ സൂക്ഷിച്ചിരിക്കുന്നു. 


(മചങ്കരസഭാ മാസ്സിക, ഒക്ടോബര്‍ 2018) 


